Regn . No. KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


11. 
सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2013 


Reg. No. രജി. നമ്പർ 
KL/TV ( N )/ 634/ 2012- 14 


GOVERN 


- 
കര 


രള സർക്ക 
NMENT OF 


രാർ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


19th March 2013 
| 2013 മാർച്ച് 19 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


No . 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


28th Phalguna 1934 
1934 ഫാൽഗുനം 28 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 


വിജ്ഞാപനം 


നമ്പർ ആർ. ഒ. സി . 6972/ 2000 /മിസ്-1 2012 ഡിസംബർ 31. 

- [ 1950- ലെ തിരുവിതാംകൂർ കൊച്ചിൻ ഹിന്ദു റിലിജിയസ് 
ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട് സെക്ഷൻ 28 -(2 )] 

-- തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണത്തിൻ 
കീഴിലുള്ളമാവേലിക്കര ഗ്രൂപ്പിൽപ്പെട്ട കണ്ണമംഗലം ദേവസ്വം 

കൈസ്ഥാനി ലാവണത്തിൽ പ്രവൃത്തിനോക്കി നടത്തുന്നതിന് 
ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര താലൂക്കിലെ കണ്ണമംഗലം 
വില്ലേജിൽ തൂമണ്ണിൽ ഇല്ലം എന്ന കുടുംബത്തിന് കാരാത്മ 
അവകാശം സിദ്ധിച്ചിട്ടുള്ളതാകുന്നു . എന്നാൽ ടി കൈസ്ഥാനി 
ജോലിക്ക് വരുന്നതിന് ടി കുടുംബത്തിൽ പ്രായപൂർത്തിയായ 
അംഗങ്ങൾ ആരും ഇല്ലായെന്ന് കാണിച്ച് കുടുംബ മൂപ്പന്റെ 
അപേക്ഷ ലഭിച്ചിട്ടുള്ളതിനാൽ ടി കാരാണു അവകാശം റദ്ദ് 


ചെയ്യു ന്ന തിന് തിരു വിതാം കൂർ ദേവസ്വം ബോർഡ് 
ഉദ്ദേശിക്കുന്നു . ബോർഡിന്റെ ഈ തീരുമാനത്തിൽ ആക്ഷേപം 
ഉള്ളപക്ഷം ആയത് ഈ വിജ്ഞാപനം ഗസറ്റിൽ പ്രസിദ്ധീകരി 
ക്കുന്ന തീയതി മുതൽ 30 ദിവ സ ത്തി നകം സെകട്ട റി , 
തിരു വിതാം കൂർ ദേവ സ്വം ബോർഡ്, നന്തൻ കോട്, 
തിരുവനന്തപുരം- 3 എന്ന വിലാസത്തിൽ എഴുതി അറിയിക്കേ 
ണ്ടതാണ്. നിശ്ചിത സമയത്തിനകം ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
കൂടി പരിഗണിച്ച് യുക്തമായ തീരുമാനം എടുക്കുന്നതാണ്. 

നിശ്ചിത സമ യ പ രി ധി ക്കകം ആക്ഷേപം ഒന്നും 
ലഭിക്കാത്ത പക്ഷം ടി . കാരാത്മ അവകാശം റദ്ദ് ചെയ് 
തീരുമാനിക്കുന്നതുമാണ്. 

( ഒപ്പ്) 
ദേവസ്വം ബോർഡ് 

സെക്രട്ടറി 
സെക്രട്ടേറിയറ്റ്, 

തിരുവിതാംകൂർ ദേവസ്വം 
തിരുവനന്തപുരം. 

ബോർഡിനുവേണ്ടി. 


